C 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015 - 17 


सत्यमेव जयते 


ക 


കേരള സർക്കാർ 
Government of Kerala 

2017 


EC 


GOVERNN 


കര 


ള സർക്ക 


ാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ഡിസംബർ 26 
26th December 2017 

1193 ധനു 11 
11th Dhanu 1193 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram, 

Tuesday 


1939 പൌഷം 5 
5th Pousha 1939 


PART III 


Public Works Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. ഡി. ടി.എൻ./19/2017 - 18. 

2017 ഡിസംബർ 1. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കോഴിക്കോട് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 30 - 12 - 2017 - ന് 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30- ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം അവധി 
ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


GST @ 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


ദർഘാസ് 
പ്രമാണത്തിന്റെ വില 


GST @ 12 % 
( CGST 6 % + 
SGST 6 % ) 


പ്രവർത്തി 
പൂർത്തീകരണ 
കാലാവധി 


8 ,900 


800 


30 ദിവസം 


| 1 131/ 2017 - 18 - കോഴിക്കോട് -എൽ. എ . സി .- 

എ . ഡി.എസ്.കക്കോടി സബ്രജിസ്ട്രാർ ആഫീസ് 
നിർമ്മാണം- വൈദ്യുതീകരണം - 3,52,994 


8 , 900 


700 


132 /2017 - 18 - - കോഴിക്കോട്- എൽ. എ . സി . 
എ . ഡി. എസ്. ബേപ്പൂർ ഗവൺമെന്റ് ജി. എച്ച്. 
എസ്. എസ്.- ൽ ഓഡിറ്റോറിയം നിർമ്മാണം 
വൈദ്യുതീകരണം ( പുനർ ദർഘാസ്) - 3,30,323 


Gaz, No. 51/ 2017/DTP (PWD ). 


329 


KERALA GAZETTE 


[PART III 


( 6 ) 


3 


9,600 


800 


30 ദിവസം 


133 / 2017 - 18 - കോഴി ക്കോട് എൽ. എ . സി . - 
എ . ഡി. എഫ്. ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് 

സ ന റി ൽ ല ബാ റ ട്ട റി നി ർ മ്മാ ണ ം - 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 3,80,148 


- 4 


9,300 


800 


134 / 2017 - 18 - കോഴിക്കോട് താമരശ്ശേരി ഗ്രാമ 
പഞ്ചായത്ത് ആഫീസിലെ രണ്ടാം നിലയിലുള്ള 
കോൺഫറൻസ് ഹാളിന്റെയും ഓഡിറ്റോറിയ 
ത്തിന്റെയും പുനർ വൈദ്യുതീകരണം (പുനർ 
ദർഘാസ്) - - 3,68,781 


1, 000 


6 


1, 000 


135 /2017 - 18 - കോഴിക്കോട് കൊയിലാണ്ടി ഗവൺമെന്റ് 11,500 
കോളേജിലെ വനിതാ ഹോസ്റ്റൽ നിർമ്മാണം 
വൈദ്യുതീകരണം (പുനർ ദർഘാസ്) - 4,58,761 
13 6 / 2017 - 18 - കോഴി ക്കോട് കൊടു വള്ളി 12,500 
ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് 
അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണം - 

വൈദ്യുതീകരണം - 4, 98, 862 
137/ 2017 - 18 - കോഴിക്കോട്എൽ. എ . സി .- 11,900 
എ . ഡി . എഫ്. 2014 - 15 - മേപ്പയൂർ ഗവൺമെന്റ് 
വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂൾ കെട്ടിട 
നി ർ മ്മ ാ ണ മ - വൈദ്യുതീകരണം - 4,72,487 


1, 100 


8 


6,300 


500 


138 / 2017 - 18 - കോഴിക്കോട് എൽ. എ . സി. എ . ഡി . എസ്.- 
2015 - 16- മേപ്പയൂർ ഗവൺമെന്റ് ഹയർ സെക്കന്ററി 
സ്കൂൾഒന്നാം നിലയുടെയുംരണ്ടാം നിലയുടെയും 
നി ർ മ്മാ ണ ം - വൈദ്യുതീകരണം - 2,49 ,168 


6,700 


600 


139/ 2017 - 18 - കോഴിക്കോട് ഗവൺമെന്റ് ഡന്റൽ 
കോളേജിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കൽ 
വൈദ്യുതീകരണം- അധിക പ്രവർത്തി- - - 2,66,158 


1, 000 


500 


1, 000 


10 140 / 2017 - 18 - മലപ്പുറം- പട്ടികജാതി വികസനം 11,600 

വ ഭൂ ർ - പെൺ കു ട്ടി ക ളു ടെ പീ - മ ടിക് 

ഹോസ്റ്റലിന്റെപുനർ വൈദ്യുതീകരണം- 4,61,997 
11 141/ 2017 -18 - മലപ്പുറം- പെരിന്തൽമണ്ണ ടെക്നിക്കൽ 5,900 

ഹയർ സെക്കണ്ടറിസ്കൂളിനുവേണ്ടി അക്കാദമിക് 

ബ്ലോക്ക് നിർമ്മാണം- വൈദ്യുതീകരണം - 2,33,847 
12 142/ 2017 - 18 - കോഴിക്കോട്- പൊതുമരാമത്ത്വകുപ്പ് 11, 800 

വിശ്രമ മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ 
എ യ ര ക ണ്ടീ ഷ ൻ സം വി ധാ ന ത്തി ന്റ 

പുനരുദ്ധാരണം - വൈദ്യുതീകരണം - 4,70, 629 
13 - 143 /2017 -18 - കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 

കോളേജിൽ ഹൈടെൻഷൻ സർവ്വീസ് കണക്ഷന് 
വേണ്ടി 400 കെ . വി. എ . യു .എസ്.എസ്. സ്ഥാപിക്കൽ 
സബ്പാനൽ ബോർഡ് സ്റ്റാൻഡേർഡൈസേഷൻ 
- 4,94,326 


12 , 400 


1, 000 


നല 


14 


9,700 


800 


96 


144 / 2017 -18 കണ്ണൂർ ഗവൺമെന്റ് പ്രസ്സിൽ പുതിയ 
പാനൽ ബോർഡുകൾസപ്ലെചെയ്ത്സ്ഥാപിക്കൽ 
(പുനർ ദർഘാസ്) - 3,84,061 


330 


26th DEC. 2017) 


PUBLIC WORKS DEPARTMENT 


263 


( 1) 


( 2 ) 


15 


500 


30 ദിവസം 


145/ 2017 - 18 - കാസറഗോഡ്- എം . എൽ. എ .- 5,600 
എസ്. ഡി.എഫ്.-2017-18 ഗവൺമെന്റ് ജനറൽആശുപ്രതി 
യിലെ ബ്ലഡ് ബാങ്കിലും അ ഡ് മി നി സ് ട്രേറ്റീവ് 
ബ്ലോക്കിലും ജനറേറ്റർ കണക്ഷൻഏർപ്പെടുത്തൽ - 
S 2,21,978 


16 


1, 000 


- 1 


/ 


146 /2017 - 18 - കാസറഗോഡ്-മംഗൽപാടി ഗവൺമെന്റ് 11,500 
ഹയർ സെക്കണ്ടറി സ്കൂളിൽ ഹയർ സെക്കണ്ടറി 

ബ്ലോക്ക് നിർമ്മാണം- വൈദ്യുതീകരണം - 4,59,381 
147/ 2017 -18 - വയനാട്-കൽപ്പറ്റ പൊതുമരാമത്ത് 6,400 
വകുപ്പ് വിശമ മന്ദിരത്തിലെ മുറികളുടെയും 
കോൺഫറൻസ് ഹാളിന്റെയും പുനരുദ്ധാരണം-പുതിയ 
ബ്ലോക്കിലും കോൺഫറൻസ് ഹാളിലും ഇലക്ട്രിക്കൽ 
ഫിറ്റിംഗ്സ് ഏർപ്പെടുത്തൽ - 2,55,233 


- 


600 


600 


കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14, 15 എന്നിവയ്ക്ക് എ , ബി , സി വിഭാഗം കരാറുകാർ, 
ക്രമനമ്പർ 13 - ന് എ - ക്ലാസ്സ് എച്ച്. ടി . വിഭാഗം കരാറുകാർ, ക്രമനമ്പർ 16 - നും 17 - നും എ . ബി . വിഭാഗം കരാറുകാർ. 

ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 10 ദിവസത്തിന് 
മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത് സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാ സു കൾ രജി സ് റ്റേർഡ്/ സ് പീഡ് തപാൽ മുഖേന മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വില 0059- 80- 800 -96 (02 )എന്ന ശീർഷകത്തിലും GST @ 12 % (CGST 6 % + SGST 6 %) 8443 -00 - 108PW 
deposit എന്ന ശീർഷകത്തിലും ഡിവി ഷൻ ആഫീസിന്റെ DDO Code ആയ 1601- 59 B - 014 - ൽ ട്രഷറിയിൽ ഒടുക്കി 
ചെലാൻ രസീത്, ടെണ്ടർ പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത്എന്നിവ 
ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് 
വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 673 020. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


331 


